കൊല്ലം കോർപ്പറേഷൻ 
വിജ്ഞാപനം 


വ 


3 . 


നമ്പർ ആർ. 10. 16265 /2007. 

2007 നവംബർ 13 . 

തടസ്സം ഉണ്ടാകാത്ത വിധത്തിൽ കെട്ടേണ്ടതും നിശ്ചിത 

ദിവസം കഴിയുന്ന പരസ്യ ബാനറുകൾ സ്വന്തം ചെല 
കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ സ്ഥാപിക്കുന്ന 

വിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 
പരസ്യങ്ങൾക്ക് പ്രദർശനാനുമതി നൽകുന്നതിനായി കേരളാ 
മുനിസിപ്പാലിറ്റീസ് ആക്ടിലെ 271 മുതൽ 276 വരെയുള്ള - 9 . വാഹ ന ങ്ങ ളിൽ വഹിച്ചു കൊ ണ്ടു പോകുന്ന പരസ്യ 
വകുപ്പുകൾ പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് കൊല്ലം 

ബോർഡുകളിൽ വാഹന നമ്പരും മറ്റു വിവരങ്ങളും 
കോർപ്പറേഷൻ കൗൺസിൽ തയ്യാറാക്കിയ താഴെ വിവരിക്കുന്ന അപേക്ഷയിൽ കാണിച്ചിരിക്കേണ്ടതാണ്. 
നിയമാവലി അംഗീകരിക്കുന്നതിന്മുന്നോടിയായി എന്തെങ്കിലും 

10 . പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് കോർപ്പറേഷൻ 
ആക്ഷേപം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഈ വിജ്ഞാപനം 

ടൗൺ പ്ലാനിംഗ് വിഭാഗം നിശ്ചയിക്കുന്ന ഇറക്ഷൻ 
(പ്രസിദ്ധീകരിച്ച് മുപ്പത് ദിവസത്തിനകം കോർപ്പറേ ഷൻ 

ചാർജ് ഒടുക്കേണ്ടതാണ്. 
സെക്രട്ട റി , കൊല്ലം കോർപ്പറേഷൻ എന്ന പേരിൽ 
ആക്ഷേപങ്ങൾ ബോധിപ്പിക്കേണ്ടതാണ്. 

11 . കോർപ്പറേഷൻ പരിധിയിൽ സ്ഥാപിക്കുന്ന എല്ലാ പരസ്യ 

ങ്ങൾക്കും കോർപ്പറേഷൻ കൗൺസിൽ കാലാകാലങ്ങ 
- കരട് നിയമാവലി 

ളിൽ നിശ്ചയിക്കുന്ന പരസ്യനികുതി ഒടുക്കേണ്ടതാണ്. 
ഈ നിയമത്തിന്റെ പേര് “ കൊല്ലം കോർപ്പറേഷൻ പരിധി 

- 12. ഏതെങ്കിലും പരസ്യ ബോർഡുകൾ പ്രസ്തുത സ്ഥലത്തു 
യിൽ പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങൾക്ക് പ്രദർശനാനുമതി 

-- നിന്നും നീക്കം ചെയ്യുന്ന പക്ഷം രേഖാമൂലം ടി വിവരം 
നൽകുന്നതിനുള്ള നിയമാവലി എന്നാകുന്നു . 

കോർപ്പറേഷൻ സെക്രട്ടറിയെ അറിയിക്കേണ്ടതാണ്. 
- ഈ നിയമാവലി 2007 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ 

- 13. അശ്ലീല പരസ്യങ്ങൾ സ്ഥാപിക്കുവാൻ പാടുള്ളതല്ല . 
വരുന്നതാകുന്നു . 

14 . പരസ്യം സ്ഥാപിക്കുന്നതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ 
- ഈ നിയ മാ വലി യിൽ മുനിസിപ്പൽ ആക്ട് എന്നത് 

കഷ്ടനഷ്ടങ്ങൾക്കും പരസ്യം സ്ഥാപിക്കുന്നവർ തന്നെ 
1994- ലെ കേരളാ മുനിസിപ്പാലിറ്റീസ് ആക്ടം നഗരസഭ 

ഉത്തരവാദികളാണ്. 
എന്നത് കൊല്ലം കോർപ്പറേഷൻ കൗൺസിലും മേയർ 
എന്നത് കോർപ്പറേഷൻ മേയറും സെക്രട്ടറി എന്നത് 

15 . പരസ്യ നികുതി സംബന്ധമായി കേരളാ മുനിസിപ്പാലിറ്റീസ് 
അതാ തു കാലം നിയ മിക്ക പ്പെ ടുന്ന കോർപ്പറേഷൻ 

ആക്ട് 271 മുതൽ 276 വരെയുള്ള വകുപ്പുകൾ പ്രകാര 
സെക്രട്ടറിയും ആയിരിക്കും. 

മുള്ള എല്ലാ നിബന്ധനകളും ഇതിന് ബാധകമാണ്. 
പരസ്യം എന്നത് കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ 

16 . പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്ന വ്യക്തികൾ/ സ്ഥാപ 
സർക്കാർ സ്ഥലത്തോ പൊതു സ്ഥലത്തോ സ്വകാര്യ 

നങ്ങൾ കോർപ്പറേഷന്റെ ലൈസൻസ് ഉള്ളവരായിരിക്ക 
വ്യക്തികളുടെ സ്ഥലത്തോ ഭൂമിയിലോ കെട്ടിടത്തിൻ 

ണം . 
മേലോ ചുവരിൻ മേലോ എടുപ്പിൻ മേലോ അല്ലെങ്കിൽ 

( ഒപ്പ്) 
അതിന്റെ മുകളിലോ ഏതെങ്കിലും തൂണോ കഴ യോ 

കൊല്ലം കോർപ്പറേഷൻ. 

സെക്രട്ടറി. 
സ്തംഭമോ ചട്ടക്കൂടോ താങ്ങായുള്ളതും പൊതുജനങ്ങൾ 
കാണത്തക്കവണ്ണം പ്രദർശിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾ 
എന്നാകുന്നു . 
5. കോർപ്പറേഷൻ പരിധിയിൽ സ്ഥാപിക്കുന്ന പരസ്യ 
ബോർഡുകൾ 30 x 20 ( 9 മീറ്റർ x 6 മീറ്റർ) അളവിൽ 
കൂടാൻ പാടില്ലാത്തതും റോഡിൽ നിന്നും 2 മീറ്റർ ദൂരെ 
മാറി നിൽക്കത്തക്കവിധം ഗതാഗത തടസ്സം ഉണ്ടാകാത്ത 
രീതിയിൽ സ്ഥാപിക്കേണ്ടതുമാണ്. 
ഇരുമ്പു തൂണുകളിൽ സ്ഥാപിക്കുന്ന പരസ്യബോർഡുകൾ 
1 : 2 : 4 അനു പാ ത ത്തിൽ കോൺക്രീറ്റ് ചെയ്ത് 
സ്ഥാപിക്കേണ്ടതാണ്. 


| 4 . 


1 . 


പരസ്യങ്ങൾ പ്രദർശനാനുമതിക്കായി നിർദ്ദിഷ്ട അപേ 
ക്ഷാ ഫാറത്തിൽ അപേക്ഷിക്കേണ്ടതും അപേക്ഷ യോ 
ടൊപ്പം പരസ്യ ബോർഡ് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന 
സ്ഥലം വ്യക്തമാക്കിക്കൊണ്ടുള്ള സെറ്റ് പ്ലാൻ ഉള്ളടക്കം 

ചെയ്തിരിക്കേണ്ടതുമാണ്. 
- 8. റോഡിനു കുറുകെ കെട്ടുന്ന ബാനറുകൾ വാഹനങ്ങൾക്ക് 


